l 


Regn . No. KERBIL /2012/ 45073 

dated 5 -9 -2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL / TV ( N )/634/2015-17 


കേശ 
GOVERNM 


രള സർക 


ാർ 


NMENT OF 


KERALA 


- 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 മേയ് 9 
9th May 2017 
1192 മേടം 26 
26th Medam 1192 
1939 വൈശാഖം 19 
19th Vaisakha 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART I 


Notifications and Orders issued by the Government 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


വിജ്ഞാപനം 


തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രദേശത്തേക്ക് 25- 2 - 2017 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് 
നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 80/97/ TVPM) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു. 


- (2) 


-- നമ്പർ 10892 / എച്ച്3/2016/ നിയമം. 

- തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 


നമ്പർ 15728/ എച്ച്3/ 2017/ നിയമം. 

തിരുവനന്തപുരം, 2017 മാർച്ച് 31. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952- ലെ 53 -ാം കേന്ദ 
ആക്ട്) 3 -0 5 -ാം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശ്രീമതി റീത്ത നായർ, പി. എൻ., അഡ്വക്കേറ്റ്, പിങ്ക്, 
റ്റി . സി . നമ്പർ 27/ 698, എം . ആർ. ആർ. എ . ഹൗസ് നമ്പർ 
51, മള്ളൂർ റോഡ്, വഞ്ചിയൂർ, തിരുവനന്തപുരം- 695 035 
എന്നവരെ തിരു വ ന ന്ത പുരം റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട 


- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 195 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . പി . മു ര ളീ ധ രൻ, അഡ്വക്കേറ്റ്, 
മുരളി സെന്റർ , മട്ടമ്മൽ ജംഗ്ഷൻ, തേവര പി . ഒ ., 


എറണാകുളം- 682 013 എന്നയാളെ എറണാകുളം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ (ഓഫീസ് മട്ടമ്മൽ 
ജംഗ്ഷൻ) പ്രദേശത്തേക്ക് 12 - 10 -2016 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 
19 /98/EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- നമ്പർ 19653 / എച്ച്3 / 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 


നമ്പർ 15375/ എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3 - 0 5 -ാം വകു പ്പു കളും 19 5 6 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . പി . എം . പൗലോസ്, അഡ്വക്കേറ്റ്, 
ചുട്ടിപറ മ്പിൽ ഹൗസ്, കാവുംഭാഗം പി . ഒ ., തിരുവല്ല , 
പത്തനംതിട്ട - 689 102 എന്നയാളെ പത്തനംതിട്ട റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട തിരുവല്ല മുനിസിപ്പൽ പ്രദേശത്തേക്ക് 7 -1-2017 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ച് വർഷക്കാ ല യ ള വി ലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 34/ 99/ PTA ) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3 - 0 5 - 0 വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . റ്റി . കെ . തോമസ്, അഡ്വക്കേറ്റ്, 
റ്റി. സി. 27 /739, തെരുവത്ത് ഹൗസ്, വഞ്ചിയൂർ പി . ഒ., 
തിരുവനന്തപുരം- 695 035 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 4- 4- 2017 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ 
നമ്പർ 15 / 97/ TVPM) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 

(7) 
- നമ്പർ 20482 / എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3- 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽകപ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . പി . എസ്. ബാല സു ബ മണ്യം, 
അഡ്വ ക്കേറ്റ്, റ്റി . സി . 25 / 3126 - 13, " ഗ്ലോബൽ , സിറ്റി 
റേഷനിംഗ് ആഫീസിന് സമീപം, ജില്ലാ കോടതിയുടെ കിഴക്കു 
ഭാഗം, വഞ്ചിയൂർ പി . ഒ., തിരുവനന്തപുരം- 695 035 എന്നയാളെ 
തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം 
താലൂക്ക് പ്രദേശത്തേക്ക് 20 - 2- 2016 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ച് വർഷക്കാല യ ള വി ലേക്ക് നോട്ട്റിയായി (രജിസ്റ്റർ 
- നമ്പർ 6/ 2001/TVPM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


( 4 ) 


നമ്പർ 16722 / എച്ച്3/ 2016 / നിയമം. 

തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 


- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽകപ്പെട്ട അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ. എം . അനന്തപത്മനാഭൻ, അഡ്വക്കേറ്റ്, 
ആ ന ന ഭ വൻ, റ്റി . സി . 28 / 650( 1 ), പ്ലാൻചാരി ലയിൻ, 
പെരുന്താന്നി, വള്ളക്കടവ് പി . ഒ., തിരുവനന്തപുരം- 695 008 
എന്നയാളെ തിരു വനന്തപുരം റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട 
തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രദേശത്തേക്ക് 4 - 8 - 2016 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ച് വർഷക്കാ ല യ ള വി ലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 52/ 97 / TVPM) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


നമ്പർ 20598/എച്ച്3/ 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 
1952- ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952- ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 5 - o വകു പ്പു കളും 19 5 6 - ലേല നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . എൻ. പി . ദേവരാജൻ, അഡ്വക്കേറ്റ്, 
ഹരി ത , എള മ്പ ല്ലൂർ, കുണ്ടറ പി . ഒ., കൊല്ലം- 691 501 
എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട പുനലൂർ 
ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജി സ് ട്രേറ്റ് കോടതിയുടെ 
അധികാര പ്രദേശത്തേക്ക് 24- 4- 2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
45 / 97 / KLM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


- ( 5 ) 


- (9) 


നമ്പർ 18008 /എച്ച്3/ 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. - 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച്; 
കേരള സർക്കാർ , ശ്രീ . ചെറിയാൻ മാത , അഡ്വക്കേറ്റ്, 
മാളിയേക്കൽ എട്ടുകെട്ടിൽ, റൂബി നഗർ പി. ഒ., ചങ്ങനാശ്ശേരി, 

കോട്ടയം - 686 103 എന്നയാളെ കോട്ടയം റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട ചങ്ങനാശ്ശേരി താലൂക്ക് പ്രദേശത്തേക്ക് 25 -11- 2016 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ച് വർഷക്കാല യ ള വി ലേക്ക് 
നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 5 /97 / KTM) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


നമ്പർ 21080 / എച്ച്3/ 2016/ നിയമം. 

- തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അധികാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ , ശ്രീ . പി . ഡി. തോമസ്, അഡ്വക്കേറ്റ്, 


പുദു ക്കാടൻ ഹൗസ്, പ്ലോട്ട് 92, നെഹു നഗർ പി . ഒ., 
തൃശ്ശൂർ-680 006 എന്നയാളെ തൃശ്ശൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
പ്രദേശത്തേക്ക് 22 - 4- 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ച് 
വർഷക്കാ ല യ ള വി ലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 
8/ 97 / TCR) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


| ( 10 ) 


നമ്പർ 21323/ എച്ച്3 / 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വി നി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . ബി . ജയ പ കാശ്, അഡ്വ ക്കേറ്റ്, 
"ഭാസ്ക ർ , മുട്ടപലം പി . ഒ ., എസ്. വി . പുരം ( വഴി), 
വർക്കല , തിരുവനന്തപുരം-695 145 എന്നയാളെ തിരുവനന്തപുരം 
റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട ചിറ യിൻകീഴ് താലൂക്ക് 
പ്രദേശത്തേക്ക് 29 -4 -2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ച് 
വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 
96/ 97/ TVPM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


- ( 11 ) 


നമ്പർ 22413 / എച്ച്3/ 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . പി . വിശ്വ നാഥൻ, അഡ്വക്കേറ്റ്, 
ശിവ വിലാസം, കണ്ണമ്പള്ളി ഭാഗം, കായംകുളം പി . ഒ ., 
ആലപ്പുഴ- 690 502 എന്നയാളെ ആലപ്പുഴ റവന്യു ജില്ലയിൽ 
ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 29- 4 -2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 
19 / 97 / ALPA) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- (12 ) 


നമ്പർ 26171/ എച്ച്3 / 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഏപ്രിൽ 6. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - 0 വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
( പകാരം നൽകപ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീമതി പസി ജോസഫ്, അഡ്വക്കേറ്റ്, 
സി സി 45 /532 ബി, ലൂർദ്ദ് ആശു പ്രതിക്ക് പിറക് വശം, 
കൊറിയ റോഡ്, വടുതല പി . ഒ ., എറണാകുളം- 682 023 
എന്നവരെ എറ ണാ കുളം റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട 

കൊച്ചി കോർപ്പറേഷൻ പ്രദേശത്തേക്ക് 29 - 3 - 2017 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ച് വർഷ ക്കാ ല യ ള വി ലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 5/99/ EKM) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി. ജി. ഹരീന്ദ്രനാഥ്, 
-- നിയമ സെക്രട്ടറി. 


